Kerala Gazette No. 9 dated 28th February 2012 . 
PART II 


Paleo 


3006 


GOVERN 


KERALA 


SECRETARIAT OF THE KERALA LEGISLATURE 


NOTIFICATION 


No . 919 /Legn . 1/2012/Leg. 


Dated , Thiruvananthapuram , 28th February 2012 . 


The Industrial Disputes ( Kerala Amendment) Bill , 2012 together with the 
Statement of Object and Reasons and the Financial Memorandum published , 
under Rule 69 of the Rules of Procedure and Conduct of Business in the Kerala 
Legislative Assembly. 


P. K . MURALEEDHARAN, 
Secretary in -charge, 
Legislative Assembly. 


Thirteenth Kerala Legislative Assembly 

Bill No. 69 


THE INDUSTRIAL DISPUTES (KERALA AMENDMENT) 

BILL , 2012 


BILL 


further to amend the Industrial Disputes Act, 1947. 


Preamble. — WHEREAS, it is expedient further to amend the Industrial 
Disputes Act, 1947 (Central Act 14 of 1947) in its application to the State of 
Kerala for the purposes hereinafter appearing ; 


Year of the Republic of India 


Be it enacted in the Sixty -third 
as follows: 


1. Short title , extent and commencement. — (1) This Act may be called the 
Industrial Disputes (Kerala Amendment) Act, 2012. 


(2 ) 


It extends to the whole of the State of Kerala . 


( 3 ) 


It shall come into force at once . 


2 . Amendment of section 2 . - In section 2 of the Industrial Disputes 
Act, 1947 ( Central Act 14 of 1947 ), in clause (s ), after the words 
“ or supervisory work” , the words “ or any work for the promotion of sales” 
shall be inserted. 


. STATEMENT OF OBJECTS AND REASONS 


The Government of India requested the State Government to consider 
necessary amendment in the definition of the term workman in the Industrial 
Disputes Act, 1947 (Central Act 14 of 1947 ) to the effect that the sales promotion 
employees be brought within the purview of the Act, as applicable in the State 
of West Bengal. The sales promotion employees in this State are also filing 
representations from time to time to the effect that they may also be brought 
within the ambit of the Industrial Disputes Act , 1947 . 


The Bill seeks to amend the Industrial Disputes Act, 1947 in its application 
to the State of Kerala, to achieve the above object. 


FINANCIAL MEMORANDUM 


The Bill , if enacted and brought into operation , would not involve any 
additional expenditure out of the Consolidated Fund of the State . 


SHIBU BABY JOHN 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 919 / ലെജിൻ- 1/ 2012 / ലെജി. 


തിരുവനന്തപുരം, 2012 ഫെബ്രുവരി 28. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012- ലെ വ്യവസായിക തർക്കങ്ങൾ ( കേരള ഭേദഗതി) 
ബിൽ, ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി. കെ . മുരളീധരൻ, 
സെക്രട്ടറി-ഇൻ- ചാർജ്. 


പതിമൂന്നാം കേരള നിയമസഭ 

ബിൽ നമ്പർ 69. 


2012 - ലെ വ്യവസായിക തർക്കങ്ങൾ 

- ( കേരള ഭേദഗതി) ബിൽ 


1947 - ലെ വ്യവസായിക തർക്കങ്ങൾ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക - 1947 - ലെ വ്യവസായിക തർക്കങ്ങൾ ആക്റ്റ് ( 1947 - ലെ 14 -ാം കേന്ദ 
ആക്റ്റ്) ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി കേരള സംസ്ഥാ നത്ത് 
ബാധകമാകുന്ന വിധം ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2012- ലെ വ്യവസായിക 
തർക്കങ്ങൾ ( കേരള ഭേദഗതി) ആക്ട് എന്ന് പേര് പറയാം. 


(2) ഇതിനു കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 


( 3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. – 1947 - ലെ വ്യവസായിക തർക്കങ്ങൾ ആക്റ്റിന്റെ 
( 1947 - ലെ 14 -ാം കേന്ദ്ര ആക്ട്) 2 -ാം വകുപ്പ് ( ധ ) ഖണ്ഡത്തിൽ “ മേൽനോട്ടം 
സം ബ ന്ധിച്ചതോ സാങ്കേതികമോ ക്ലാർക്കി ന്റേ തോ ആയ പ്രവർത്തി” എന്ന 
വാക്കുകൾക്കുശേഷം “അല്ലെങ്കിൽ വിൽപ്പന അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള 
ഏതെങ്കിലും പ്രവൃത്തി എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


1947 - ലെ വ്യവസായിക തർക്കങ്ങൾ ആക്റ്റിൽ (1947 - ലെ 14 -ാം കേന്ദ്ര ആക്ട്) 
പശ്ചിമബംഗാൾ സംസ്ഥാ ന ത്തിനു ബാധ ക മാ യി രിക്കു ന്ന തു പോലെ വിൽപ്പന 
അഭിവൃദ്ധിപ്പെടുത്തുന്ന തൊഴിലാളികളെ ഈ ആക്റ്റിന്റെ പരിധിയിൽ കൊണ്ടു 
വരത്തക്കവിധം “ തൊഴിലാളി എന്ന വാക്കിന്റെ നിർവ്വചനത്തിൽ ആവശ്യമായ ഭേദഗതി 
വരുത്തുന്നതു പരിഗണിക്കണമെന്നു ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനോട് 
അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ സംസ്ഥാനത്തെ വിൽപ്പന അഭിവൃദ്ധിപ്പെടുത്തുന്ന 
തൊഴിലാളികൾ അവരെക്കൂടി 1947- ലെ വ്യവസായിക തർക്കങ്ങൾ ആക്റ്റിന്റെ പരിധി 
യിൽ കൊണ്ടുവരണമെന്നു കാണിച്ച് കാലാകാലങ്ങളിൽ നിവേദനങ്ങൾ സമർപ്പിച്ചു 
വരുന്നുണ്ട്. 


- മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് 1947 - ലെ വ്യവസായിക തർക്കങ്ങൾ 
ആക്റ്റ് കേരള സംസ്ഥാനത്തിനു ബാധകമാകുന്നവിധം ഭേദഗതി ചെയ്യുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


ഷിബു ബേബിജോൺ 


( ശരിത്തർജ്ജമ ) 


